Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


കേ 


ാ സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


) 


25th December 2012 
| 2012 ഡിസം ബർ 25 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


4th Pousha 1934 
1934 പൌഷം 4 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


( 1) 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 17 - 12 - 2012, 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 28- 12 -2012 , 12 മണിവരെ. 

- ദർഘാസ് സ്വീ ക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും - 28 -12 - 2012, 2 മണിവരെ. 


ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
- സമയവും- 28 - 12- 2012 ഉച്ചകഴിഞ്ഞ് 3 മണി. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 45 ദിവസം. 


- മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി . ഡബ്ലിയു . ഡി . ഐ ./214/ 2012 . 2012 നവംബർ 22 . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തി 
ലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലു . ഡി . എ . 14 / 2012 - 13 - ഇടുക്കി ജില്ല യിലെ 
ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ ശാന്തിനഗർ എസ്. സി . 
കോളനി, പാമ്പുംപാറ എസ്. സി. കോളനി, ഉടുമ്പൻചോല 
ഗവൺമെന്റ് സ്കൂൾ എന്നി വി ട ങ്ങ ളിൽ 150 എം . എം . 
വ്യാസമുള്ളതും വെങ്കായപ്പാറ, തിങ്കൾക്കാടുനിരപ്പ്, മാട്ടുത്താവളം, 
പാപ്പൻപാറ, പുല്ലുമേട്, കാരിത്തോട്, മേട്ടയിൽ എന്നിവിടങ്ങളിൽ 
110 എം . എം. വ്യാസമുള്ളഓരോകുഴൽ കിണർ നിർമ്മിക്കുന്നതിന്. 

അടങ്കൽ തുക - 3,53,250. 
നിരതദ്രവ്യം - 8,900. 
ദർഘാസ് ഫോറത്തിന്റെ വില 800 + വാറ്റ്. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 
- വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
- മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 
- അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


25th DEC 2012 ] 


GROUND WATER DEPARTMENT 


( 3) 


4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


( 2 ) 


നമ്പർ ജി . ഡബ്ലിയു . ഡി . ഐ ./ 817എ / 2012. 2012 ഡിസംബർ 4. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തി 
ലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊളളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ല . ഡി . എ . 15 / 2012 - 13 - ഇടുക്കി ജില്ല യിലെ 
വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ സെന്റ് മേരീസ് HSS , 
മുരിക്കാശ്ശേരി, സെന്റ് മേരീസ് LPS , മുരിക്കാശ്ശേരി എന്നീ 
സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ റീ ചാർജ് പദ്ധതി നടപ്പാക്കുന്ന 
പ്രവൃത്തി. 

അടങ്കൽ തുക - 2,60 ,000. 
നിരതദ്രവ്യം - 6,500. 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും -- 26- 12- 2012 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 4 - 1- 2013, 12 മണി വരെ. 

ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
സമയവും 4 - 1- 2013 , 2 മണി വരെ. 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും- 4 - 1- 2013 ഉച്ചകഴിഞ്ഞ് 3 മണി. 


നമ്പർ ജി . ഡബ്ലു . ഡി. ഐ ./ 817ബി/ 2012. 2012 ഡിസംബർ 4. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ 
ഓഫീസർ, തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
പരിചയസമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തി 
ലുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലിയു . ഡി . ഐ . 16 / 2012 - 13 - ഇടുക്കി ജില്ലയിലെ 
ഉടമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ട്രൈബൽസ്കൂൾ, 
പെരിങ്ങാശ്ശേരി, തൊടുപുഴ മുൻസിപ്പാലിറ്റിയിലെ ഓൾഡ് 
ഏജഹോം, മുതലക്കോടം എന്നീ സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ 
റീ ചാർജ് പദ്ധതി നടപ്പാക്കുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക - 2, 50, 500. 
നിരതദ്രവ്യം - 6, 300. 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും 26 - 12 -2012, 10 മണി മുതൽ. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 4- 1- 2013, 12 മണിവരെ. 

- ദർഘാസ് സ്വീ ക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 1- 2013, 2 മണിവരെ. 

ദർഘാസ് തുറ ന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും - 4 - 1- 2013 ഉച്ചകഴിഞ്ഞ് 3.30 മണി. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി - 40 ദിവസം. 


മറ്റു വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 

മുകളിൽ സൂചിപ്പിച്ച സമയത്തിനു മുമ്പ് ലഭിക്കേണ്ടതാണ്. 
- 2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ട ർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 40 ദിവസം. 


- മറ്റു വ്യവസ്ഥകൾ 


ജില്ലാ ആഫീസ്, ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


1. പൂരിപ്പിച്ച ദർഘാസു കൾ ജില്ലാ ഓഫീസർ, ഭൂ ജ ല 

വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ 
മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2 . പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽനിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെ യു ളള തീരു മാ ന 
ങ്ങളെടുക്കുന്നതിനുളള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


നമ്പർ ജി . ഡബ്ളിയു . ഇ ./ 1195/ 2012 . 


2012 നവംബർ 27 . 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
എറണാകുളം താഴെപ്പറയുന്ന ജോലികൾക്ക് സാധനങ്ങൾ 
വിത രണം ചെയ്യു ന്ന തി നു വേണ്ടി, പരിചയസമ്പ ന്ന രായ 
കരാറുകാരിൽനിന്നും പ്രാഥമിക എഗ്രിമെന്റ് ഉള്ളടക്കം ചെയ്ത 
മത്സരസ്വഭാ വമുള്ള പ്രത്യേകം മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


25th DEC 2012 ] 


GROUND WATER DEPARTMENT 


3 


ദർഘാസുകൾ 27 - 12 - 2012 മുതൽ 31- 12 - 2012 ഉച്ചയ്ക്ക് ഒരു 
മണിവരെ ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും 31 - 12 - 2012 ഉച്ചയ്ക്ക് 2 മണിവരെ ടി 
ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 3 മണിക്ക് 
ജില്ലാ ഓഫീസറോ അ ദ്ദേ ഹം അ ധികാര പ്പെ ടു ത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
മേൽ ദർഘാസ് സംബ ന്ധിച്ച് എല്ലാ നട പടി ക മ ങ്ങളും 
നടത്തുന്നതുമായിരിക്കും. 


ജി . ഡബ്ലിയു . ഇ / 10 / 2012 - 13 - 140 മി . മീ . ക്വാട്ട് 
വ്യാസമുള്ളതും ഐ .എസഐ. മാർക്കുള്ളതുമായ ചെയ്യുന്ന 
10 കെ . ജി./ സി. എം .2 പി . വി . സി. പൈപ്പ് - തുകയുടെ 
ആവശ്യമുള്ള ആകെ നീളം 100 മീറ്റർ 

- 1 % 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വി . നി . 


പണി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 3 - ന് കരാർ 
ഉറ പ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം, മറ്റുള്ളവയ്ക് 
കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 90 ദിവസം. 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- (1) 


( 2 ) 


(3 ) 


1 ജി . ഡബ്ലിയു . ഇ . / 08 / 2012 - 13 - എറണാകുളം 
ജില്ലയിൽ കാക്കനാട് സ്ഥിതിചെയ്യുന്ന ജില്ലാ 

സൈനിക ക്ഷേമ ഓഫീസിൽ ചെറുകിട 
ജലവിതരണ പദ്ധതി പ്രകാരം കുഴിച്ച കുഴൽ 
കിണറിൽ 1.5 എച്ച്. പി . സബ്മേഴ്സിബിൾ 
പമ്പ് 2000 ലിറ്റർ ശേഷിയുള്ള പി . വി . സി . 
വാട്ടർ ടാങ്ക്, പൈപ്പുകൾ എന്നിവ സ 
ചെയ്ത് പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല 
എന്നിവ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുക - 

- 70,784 
2 ജി . ഡബ്ലിയു . ഇ . / 09 / 2012 - 13 - എറണാകുളം 
ജില്ല യിൽ കാക്ക നാട് സ്ഥിതി ചെ യ്യു ന്ന 
ബോർസ്റ്റൽസ്കൂളിൽ ചെറുകിട ജലവിതരണ 
പദ്ധതി പ്രകാരം കുഴിച്ച കുഴൽ കിണറിൽ 
ഒരു എച്ച്. പി. സബ്മേഴ്സിബിൾ പമ്പ്, 

പൈപ്പുകൾഎന്നിവസപ്ലെചെയ്ത് പമ്പിംഗ് 
മെയിൻ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുക - 
- 70, 223 


- ദർഘാസ് പ്രമാണത്തിന്റെ വില ചെക്കായോ ഡാറ്റായോ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർഘാസ് പമാ ണം പര സ് പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭിക്കുന്നതും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം, ജില്ലാ ആഫീസർ, 
ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും 
പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ 
സ്വീ ക രി ക്കു ന്ന തിനും തിര സ് ക്ക രി ക്കു ന്ന തി നു മുള്ള 
അധികാരം ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. ഭൂജല വകുപ്പിലെ ദർഘാസുകൾ 
സംബ ന്ധിച്ച എല്ലാ നിയ മ ങ്ങളും ചട്ട ങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. ഇതുസംബന്ധമായ കൂടുതൽ വിവരങ്ങൾ 
ഭൂജല വകുപ്പ്, എറണാകുളം ജില്ലാ ആഫീസിൽനിന്നും എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


1, 800 


ഭൂജല വകുപ്പ് 
ജില്ലാ ആഫീസ്, 
എറണാകുളം, കൊച്ചി. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


1, 800 


